Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


1 1 


- .. . 


കേGOVERNO 


രള സർ 


സർക്കാർ . ക 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 28 


| 10th July 2012 
2012 ജൂലൈ 10 
19th Ashadha 1934 
1934 ആഷാഢം 19 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

11 - 6 - 2012 - ലെ നടപടിക്രമം 
നമ്പർ ജെ . 2743 / 2009 / ഡി. ഡിസ്. (1). 

2012 ജൂൺ 11. 


സൂചന: - 1. ശ്രീ .എസ്. ജെ . സജ നേ ഷ് എന്നയാളുടെ 

- അപേക്ഷ . 


- 2 . തിരൂരങ്ങാടി തഹശീൽദാരുടെ 24 - 4 - 2009- ലെ 

ജി1 - 6223/ 08 നമ്പർ റിപ്പോർട്ട്. 
- തിരൂ ര ങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
ബ്ലോക്ക് 3, റീ . സ . 120 / 17 - ൽപ്പെട്ട 4 .64 സെന്റ് നി . കെ . ഭൂമി, 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . എസ്. ജെ . സജനേഷ് 
സൂചന 1 പ്രകാരം അപേക്ഷ സമർപ്പിക്കുകയു ണ്ടാ യി . ടി 
അപേക്ഷ യിന്മേൽ തിരൂ ര ങ്ങാടി തഹ ശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന 2 പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


നോട്ടീസ് 


തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 4912 / 2005 - 
നമ്പർ ജൻമം തീരാധാ ര പ്രകാരം തേഞ്ഞിപ്പലം വില്ലേജ്, 
റീ . സ . 120 / 17 - ൽപ്പെട്ട 4.64 സെന്റ് ഭൂമി, അപേക്ഷകനായ 
ശ്രീ . സജനേ ഷിന് ശ്രീ . റഹ്മത്തുള്ള എന്ന വ രിൽനിന്നും 
കൈവശം ലഭിച്ചിട്ടുള്ളതാണ്. ഈ ഭൂമിക്ക് മുൻ കൈവശക്കാരനായ 
പെരുംതോട്ടത്തിൽ കാർത്ത്യായനി എന്നവരുടെ പേരിൽ പരപ്പ 
നങ്ങാടി ലാന്റ് ട്രൈബ്യൂണലിൽ നിന്നും 657 / 79 നമ്പരായി 
ക്രയസർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻകൈവശക്കാർ പുഞ്ചശീട്ട് 
പാസാക്കി പലവകയിനത്തിൽ നികുതി അടവാക്കിയിട്ടുണ്ട്. ടി 
ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം പതിച്ചു 
നൽകുന്നതിൽ ആക്ഷേപമില്ല എന്ന് അയൽകൈവശക്കാർ 
സമ്മതപത്രം ഹാജരാക്കിയിട്ടുണ്ട്. 


നമ്പർ ജെ - 862 / 2009 ( 1). 

2012 ജൂൺ 7. 
തിരൂ ര ങ്ങാടി താലൂക്ക്, വള്ളിക്കുന്ന് വില്ലേജ്, 
റീ . സ . 481/ 5- ൽ പെട്ട 311/4 സെന്റ് സി . കെ . ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമി യായി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി ക്കാ യി 
ശ്രീമതി നെടിയകണ്ടത്തിൽ പത്മിനി w / o കറപ്പൻ, പരുത്തി 
ക്കാട്, വള്ളിക്കുന്ന്എന്നവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി 
ഭൂമി അപേക്ഷകയുടെ പേരിൽ എം . എൽ. ആർ. ആക് 
പകാരം പട്ടയ ഭൂമി യായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതി നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ആയത് ഈ നോട്ടീസ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

(ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


- ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാ കു ന്ന തിന് അപേക്ഷ കന് നോട്ടീസ് 
നൽകുകയും അപേക്ഷകനുവേണ്ടി പിതാവ് ശ്രീ . ജനാർദ്ദനൻ 
19 - 1- 2011- ന് ഹാജരാകുകയും ചെയ്തു . തേഞ്ഞിപ്പലം സബ് 
രജിസ്ട്രാർ ഓഫീസിലെ 4912 / 05 , 4474 / 03 നമ്പർ ആധാരങ്ങൾ 
ഹാജ രാ ക്കി . തഹ ശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും 
പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ 
ആധാ ര പ കാ രം കൈ വശംവെച്ചു വരു ന്ന താ ണെ ന്നും 
പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ലെന്നും ബോദ്ധ്യപ്പെട്ടിട്ടുണ്ട്. 


കൂടാതെ സ്ഥലം 22 - 10 - 2011 - ന് നേരിൽ പരിശോധിച്ചു . 
പ്രസ്തുത സ്ഥലത്ത് ഒരു ടെറസ്സ് വീട് ഉള്ളതായി കാണുന്നു. 
സ്ഥല പരിശോധനയുടെയും രേഖകൾ പരിശോധിച്ചതിന്റെയും 
അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ് 
റീ . സ . 120 / 17 - ൽ പ്പെട്ട 4. 64 സെന്റ് സി . കെ . ഭൂമി, 
എം . എൽ. ആർ. ആക്ട് പ്രകാരം അപേക്ഷകന്റെ പേരിൽ 
പട്ടയഭൂമിയായി മാറ്റുന്നതിന് അനുമതി നൽകുന്നതിനെതിരെ 
ആക്ഷേപങ്ങൾ കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 3- 1-2012 - ലെ 
1 -ാം നമ്പർ കേരള ഗസറ്റിലും താലൂക്ക് ഓഫീസ്, 
വില്ലേജ് ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത് ഓഫീസ്, കൃഷിഭവൻ 
നോട്ടീസ് ബോർഡുകളിലും പരസ്യ പ്പെടു ത്തി യെ ങ്കിലും 
ആരും തന്നെ ആക്ഷേപങ്ങളോ അവകാശമോ തേർച്ചയോ 
ഉന്നയിച്ചിട്ടില്ല . 


-- മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 120 / 17 - ൽപ്പെട്ട 4.64 സെന്റ് 
നി. കെ . ഭൂമി, ശ്രീ . സജനേഷ്, എസ്. ജെ . s/o ജനാർദ്ദനൻ, 
തുണിച്ചാ ലി പറമ്പ്, തേഞ്ഞിപ്പലം എന്ന യാളുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി. ഇതിനാൽ ഉത്തരവാകുന്നു . 


- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി നികുതിവിധേയഭൂമി 
യാക്കി മാറ്റി റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ 
വരുത്തുന്നതിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അടക്ക 
മുള്ള ഭൂ നികുതി ഈടാ ക്കു ന്ന തി നു മുള്ള നട പടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


